Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No. രജി. നമ്പർ 
KL /TV ( N )/ 634/2012- 14 


d 


GOVERNN 


- 
കേര 


S 


രള സർ 
NMENT OF 


ർക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


5th November 2013 
- 2013 നവംബർ 5 


Vol. II 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 2 


നമ്പർ 


14th Karthika 1935 
1935 കാർത്തികം 14 


PART III 
Dairy Development Department 


REGISTRATION CERTIFICATE 


മേൽവിലാസം തലയണക്കാട് ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി . 334 ( ഡി ) ആപ്കോസ്, 

തലയണക്കാട്, കടമ്പൂർ പി . ഒ., പാലക്കാട്- 679 515. 
പോസ്റ്റോഫീസ് - കടമ്പൂർ. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) that the 
following societies , the particulars which are furnished in 
the Categorical Statements are registered by me today as 
a Co -operative Society under the said Act, on the basis 
of limited liability and that the bye -laws of the 
undermentioned societies are also hereby registered under 
the said section . 


തരംതിരിച്ചുള്ള പട്ടിക 


താലൂക്ക് ഒറ്റപ്പാലം. 
ജില്ല പാലക്കാട്. 
പവർത്തന പരിധി - ശീകൃ ഷ്ണ പുരം പഞ്ചായത്തിലെ 

9 -ാം വാർഡിൽപ്പെട്ട മല മ്പ ള്ള , താ നി ക്ക പ്പറ മ്പ്, 
തട്ടയങ്ങാട്, കോടർമണ്ണ , വടക്കു മ്പുറം, കല്ലറക്കുന്ന്, 

തലയണക്കാട് എന്നീ പ്രദേശങ്ങൾ മേഖലയാക്കി. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരിമൂലധനം X 10 ,000. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്ന് സഞ്ചി ത മായ ന ഷ്ട ങ്ങ ൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 


നമ്പർ ഇ - 1057 / 2011. 

2013 സെപ്റ്റംബർ 11. 
സംഘത്തിന്റെ പേര്- തല യ ണ ക്കാട് ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 334 ( ഡി ) 
ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി- - 11 - 9- 2013 . 


5th Nov . 2013] 


DAIRY DEVELOPMENT DEPARTMENT 


(2 ) 


നമ്പർ ഇ - 1579 / 2012 . 


2013 സെപ്റ്റംബർ 9. 


സംഘത്തിന്റെ പേര്- കൊട്ടിൽ പാറ ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 332 ( ഡി ) 
ആപ്കോസ്. 


രജിസ്റ്റർ ചെയ്ത തീയതി- -9-9- 2013. 


മേൽവിലാസം- കൊട്ടിൽപ്പാറ ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി . 332 ( ഡി ) ആപ്കോസ്, 
കോഴിപ്പാറ പി. ഒ., എലപ്പുള്ളി, പാലക്കാട്- 678 557 . 


പോസ്റ്റോഫീസ് കോഴിപ്പാറ. 


താലൂക്ക് - പാലക്കാട്. 


നമ്പർ ഇ - 2781/ 2011. 

2013 സെപ്റ്റംബർ 11. 
സംഘത്തിന്റെ പേര്- ചാമ പ്പറമ്പ് ക്ഷീരോൽപ്പാദക 

സഹകരണ സംഘം ക്ലിപ്തം നമ്പർ പി . 333 ( ഡി ) 

ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 11-9- 2013. 
മേൽ വിലാസം - ചാമപ്പറമ്പ് ക്ഷീരോൽപ്പാദക സഹകരണ 

സംഘം ക്ലിപ്തം നമ്പർ പി . 333 ( ഡി ) ആപ്കോസ്, 
- ചാമപ്പറമ്പ്, പാലോട് പി. ഒ., മണ്ണാർക്കാട്-678 583 . 
പോസ്റ്റോഫീസ് പാലോട്. 
താലൂക്ക് മണ്ണാർക്കാട്. 
ജില്ല പാലക്കാട്. 
( പവർത്തന പരിധി - തച്ച നാട്ടു കര പഞ്ചായത്തിലെ 
- 10 , 11 വാർഡുകളിൽപ്പെട്ട ചാമപ്പറമ്പ്, കൂരിമുക്ക് എന്നീ 

പ്രദേശങ്ങൾ പ്രവർത്തന മേഖലയാക്കി. 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരിമൂലധനം ? 10,000. 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്ന് സഞ്ചി ത മായ നഷ്ട ങ്ങ ൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടി യിൽ കവിയാൻ 
പാടുള്ളതല്ല . 


ജില്ല പാലക്കാട്. 


പ്രവർത്തന പരിധി -- എലപ്പുള്ളി പഞ്ചായത്തിലെ വാർഡ് നമ്പർ 
- 9 - ൽ ഉൾ പ്പെട്ട കൊട്ടിൽപാറ, മല മേ ട്ടു ക്കാ ട്, 
കള്ളിയോലമ്പാറ പ്ലാസമ്പതി എന്നീ പ്രദേശങ്ങൾ. 


ബാദ്ധ്യത ക്ലിപ്തം. 


പ്രധാന ഉദ്ദേശങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരിമൂലധനം ? 10 ,000 . 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും നിക്ഷേ 

പങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുക യിൽ നിന്ന് സഞ്ചി ത മായ നഷ്ട ങ്ങ ൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല . 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, 
( ക്ഷീര വികസന വകുപ്പ്), 
പാലക്കാട്. 


(ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ 
ക്ഷീര സഹകരണ സംഘം 

രജിസ്ട്രാർ. 


